Regn .No. KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL / TV ( N )/ 634/ 2015-17 


GOVERN 


ക 


ള സർക് 


ക്കോർ. 


WMENT OF 


KERALI 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2015 ഫെബ്രുവരി 17 
17th February 2015 

1190 കുംഭം 5 
5th Kumbham 1190 


നമ്പർ 


Vol. IV 


No . | 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 28 
28th Magha 1936 


PART III 


Commissionerate of Land Revenue 


THRISSUR DISTRICT 


Kodungallur Taluk 
ക്വട്ടേഷൻ/ ലേല പരസ്യം 


ആയി താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതാകുന്നു . 


നമ്പർ സി3 - 1417 / 2015 ( 1). 


2015 ജനുവരി 30 . 


- 2. ക്വട്ടേ ഷൻ/ ലേല ത്തിൽ പങ്കെടുക്കു ന്ന വർ ഒരാൾക്ക് 
- 5, 000 വീതം നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ക്വട്ടേഷൻ 
ലേലം കൊള്ളുന്ന ആളുടെ നിരതദ്രവ്യ സംഖ്യ ക്വട്ടേഷൻ/ ലേല 
നിശ്ചയപ്രകാരമുള്ള അവധി കഴിഞ്ഞ് ക്വട്ടേഷൻ/ ലേലത്തിൽപ്പെട്ട 
സ്ഥലം പൂ ർ വ്വ സ്ഥിതിയിലാക്കി ബോദ്ധ്യ പ്പെ ടുത്തിയ 
തിനു ശേഷവും മറ്റു ള്ള വരുടെ നിര ത ദ വ്യ സംഖ്യ 
ക്വട്ടേഷൻ ലേലം കഴിഞ്ഞ ഉടനെയും മടക്കി നൽകുന്നതാണ്. 
ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വർ തിരിച്ച റി യൽ കാർ ഡ് 
കൊണ്ടുവരേണ്ടതാണ്. ഒരാളിൽ നിന്നും ഒരാളുടെ പേരിലുള്ള 
നിരതദ്രവ്യം മാത്രമേ സ്വീകരിക്കുകയുള്ളു. 


1. മലയാള വർഷം 1190 -ാമാണ്ടിലെ മീന ഭ ര ണി 
ആഘോഷം പ്രമാണിച്ച് 1190 മീനമാസം 2 -ാം തീയതി 
(മാർച്ച് 16 ) മുതൽ മീനമാസം 19 -ാം തീയതി (ഏപ്രിൽ 2 ) വരെ 
(17 ദിവസം) ലോകമലേശ്വരം കാവിൽ ചന്തയ്ക്ക് തെക്കോട്ടും 
ശ്രീ കുരുംബ ക്ഷേത്രത്തിന് വടക്കോട്ടും, കാവിൽ കടവിന് 
പടിഞ്ഞാട്ടും പബ്ളിക്ക് റോഡുകളും, സർക്കാരിൽ നിന്നും 
പാട്ടത്തിനു കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളും, നാഷണൽ ഹൈവേ 
മാർജിൻ സ്ഥല ങ്ങളും പോലീസ് സ്റ്റേഷൻ മൈതാ ന വും , 
ഒഴികെയുള്ള പുറമ്പോക്കു സ്ഥലങ്ങളിൽ കുടിൽ കെട്ടിയും 
മറ്റും കച്ചവടം ചെയ്യുവാൻ വേണ്ടി കൈവശം വയ്ക്കുന്നവരോട് 
താഴെ പറയുന്ന നിശ്ചയങ്ങൾക്കനുസരിച്ച് കൂലി പിരിക്കുന്നതി 
നുള്ള അവകാശം 2015 ഫെബ്രുവരി മാസം 18 -ാം തീയതി 
പകൽ 11 മണിക്ക് കൊടുങ്ങല്ലൂർ താലൂക്കാഫീസിൽ വച്ച് 
പരസ്യമായി ലേലം ചെയ്യുന്നതായിരിക്കും. ലേലം കൂടാതെ 
മേൽപ്പറഞ്ഞ പുറമ്പോക്കു സ്ഥലങ്ങളിൽ കച്ചവടം നടത്തുവാൻ 
മേൽ നിശ്ചയങ്ങൾക്ക് വിധേയമായി കൂലി പിരിക്കുന്നതിന് 
സീൽ ചെയ്ത ക്വട്ടേഷനുകൾ ലേല ദിവസം ലേല സമയ 
ത്തിന് 12 മണിക്കൂർ മുൻപ്വരെ സ്വീകരിക്കുന്നതും ലേല 
തുകയിലോ ക്വട്ടേഷനിലോ ഏതിലാണ് കൂടുതൽ തുക എന്നു 
നോക്കി കൂടുതൽ തുകക്കാരന് ക്വട്ടേഷൻ ലേലംകൊണ്ടയാൾ 


- 3. ക്വട്ടേഷൻ/ ലേലം കഴിഞ്ഞാൽ ക്വട്ടേഷൻ/ ലേലക്കാരൻ 
- ആകെ ലേല സംഖ്യയിൽ മൂന്നിൽ ഒരു ഭാഗത്തിൽ കുറയാത്ത 
സംഖ്യ ഉട നെയും ബാക്കി സംഖ്യ ക്വട്ടേ ഷൻ/ ലേലം 
സ്ഥിരപ്പെടുത്തി അറിയിപ്പു കിട്ടിയാൽ രണ്ടു ദിവസത്തിനകവും 
ഈ ആഫീസിൽ അടയ്ക്കേണ്ടതും ക്വട്ടേഷൻ/ ലേലക്കാരന്റെ 
ചെലവിൽ സർക്കാരിലേക്ക് ബോദ്ധ്യമായ ഒരു കരാർ എഴുതി 
ഒപ്പിട്ടു തരേണ്ടതുമാണ്. 


- 4. 3 -ാം വകുപ്പിൽ പറയുംപ്രകാരം ചെയ്യുവാൻ ക്വട്ടേഷൻ 
ലേലക്കാരൻ വീഴ്ചവരു ത്തി യാൽ ക്വട്ടേഷൻ/ ലേലക്കാരൻ 
അടച്ചിട്ടുള്ള എല്ലാ സംഖ്യകളും സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും ക്വട്ടേഷൻ/ ലേലക്കാരന്റെ നഷ്ടോത്തരവാദത്തിൽ 


വീണ്ടും ക്വട്ടേഷൻ ലേലം ചെയ്യുന്നതും അപ്രകാരം ക്വട്ടേഷൻ/ 
ലേലം നട ത്തു ന്നതും ആയ തിൽ സർക്കാ രി ലേക്ക് വല്ല 
നഷ്ടവും ഉണ്ടാകുന്നതായാൽ അത് മുഴുവൻ മുൻ ക്വട്ടേഷൻ 
ലേലക്കാരനോട് നികുതി ബാക്കിയെന്നപോലെയോ മറ്റു വിധ 
ത്തിലോ വസൂലാക്കുന്നതും ലാഭമുണ്ടായാൽ ആദ്യ ക്വട്ടേഷൻ/ 
ലേലക്കാരന് അവകാശമില്ലാത്തതുമാണ്. 


- 8 . ക്ഷേത്രവളപ്പിൽ കമ്പി വേലിക്ക കത്ത് യാതൊരുവിധ 
വ്യാ പാ ര ങ്ങളും നട ത്താൻ ക്വട്ടേ ഷൻ/ ലേലക്കാരനെ 
അനു വാദിക്കു ന്ന ത ല്ലാ ത്തതും ടി സ്ഥലങ്ങളിൽ കർപ്പൂരം, 
കുരുമുളക്, നെല്ല്, മഞ്ഞൾ മുതലായ സാധനങ്ങൾ ഈ 
വർഷത്തെ ദേവസ്വം കുത്ത ക ക്കാർക്ക ല്ലാതെ വേറെ 
ആർക്കും വ്യാപാരം ചെയ്യുവാൻ പാടില്ലാത്തതുമാണ്. 


9. കച്ച വട ക്കാ രിൽ നിന്നും താഴെ ചേർക്കുന്ന നിരക്കു 
പ്രകാരം സംഖ്യ ഈടാക്കേണ്ടതാണ്. ഈ നിരക്ക് കൂട്ടുവാനോ 
കുറയ്ക്കുവാനോഉള്ള അധികാരം കൊടുങ്ങല്ലൂർ തഹശീൽദാർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. സംഖ്യ ഈടാക്കുമ്പോൾ അച്ചടിച്ച 
ഫോറത്തിൽ രശീത് നൽകേണ്ടതും ആയതിന്റെ കൗണ്ടർ 
ഫോയിൽ കോൺട്രാക്ട് കാലം കഴിഞ്ഞ് ഒരു മാസംവരെ 
സൂ ക്ഷി ക്ക ണ്ട തും ആവ ശ്യ പ്പെട്ടാൽ ഈ ആഫീ സിൽ 
പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതുമാണ്. 


10. ക്വട്ടേ ഷൻ/ ലേലക്കാരന്റെ സ്വന്തം ചെലവിന്മേൽ 
കെട്ടി യു ണ്ടാ ക്കിയ കുടിലു കളിൽ വച്ച് കച്ച വടം 
ചെയ്യു ന്ന തിന് താഴെ കാണിക്കുന്നതിൽ ഇരട്ടിയിൽ 
കുടിലു ക ളുടെമുൻവശം കെട്ടുന്ന പന്ത ലിന് 192 ഭാഗം 
നിരക്കും കൂടി വസൂലാക്കാവുന്നതും അപ്രകാരം കച്ചവടം 
ചെയ്യു ന്ന തിന് മുൻപായി കച്ച വ ട ക്കാ രൻ ടി 
സ്ഥല ങ്ങ ളിൽ (പവേ ശിച്ച് ക്വട്ടേ ഷൻ/ ലേലക്കാരനുള്ള 
സംഖ്യ കൊടു ക്കേ ണ്ട തും ക്വട്ടേ ഷ ൻ / ലേലക്കാര ൻ 
സംഖ്യ വാങ്ങി രശീതി കൊടുക്കേണ്ടതുമാണ്. 


- 11. ക്വട്ടേ ഷൻ/ ലേലക്കാരന്റെ പേരിൽ സർക്കാ രി ലേക്ക് 
തരേ ണ്ട താ യ എല്ലാ സംഖ്യ കളും കച്ചവ ടക്കാരിൽ 
നിന്ന് ക്വട്ടേ ഷൻ/ ലേലക്കാരിന് ന്യായ മാ യി കിട്ടേണ്ട 
സംഖ്യ കളും വേണ്ടിവന്നാൽ നികുതി ബാക്കി യെ ന്ന 
പോലെ അതാത് ആളു ക ളിൽ നിന്ന് ഈടാക്കു ന്ന തിന് 
കൊടുങ്ങല്ലൂർ തഹശീൽദാർക്ക് അധികാരമുള്ളതാകുന്നു . 


പട്ടിക 


- 5. ക്വട്ടേഷൻ/ ലേലം നിശ്ചയപ്രകാരമുള്ള ദിവസങ്ങളിൽ 
കൂടുതലായി മേൽ പ്രസ്താവിച്ച സ്ഥലങ്ങളിൽ ക്വട്ടേഷൻ 
ലേലക്കാരൻ കച്ചവടം നടത്തുകയോ, നിശ്ചിത നിരക്കിലധികം 
കൂലി പിരിക്കുകയോ അതാത് കച്ചവട ങ്ങൾ ചെയ്യു വാൻ 
അ നു വ ദിച്ച നിശ്ചിതസ്ഥല ങ്ങ ളിൽ അല്ലാതെ കച്ച വടം 
ചെയ്യു വാൻ അ നു വ ദി ക്കു കയോ ചെയ്താൽ അത്തരം 
കുറ്റങ്ങൾക്ക് പിഴശിക്ഷ നിശ്ചയിക്കുവാനും വേണ്ടിവന്നാൽ 
ക്വട്ടേഷൻ/ ലേലക്കാര നു മാ യുള്ള കരാർ റദ്ദ് ചെയ്യുവാനും 
ക്വട്ടേഷൻ/ ലേല സ്ഥലങ്ങളിലുള്ള കുടിലുകൾ മുതലായവ വിറ്റ് 
സർക്കാരിലേക്ക്മുതൽകൂട്ടുവാനും കൊടുങ്ങല്ലൂർതഹശീൽദാർക്ക് 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
6. ( എ ) താലൂ ക്കാ ഫീസിന് തെക്ക് വശത്ത് കുളം 

നിക ത്തിയ സ്ഥലത്ത് റോഡ രി കിൽ തെക്ക് 
പടിഞ്ഞാറോട്ട് മുഖമായി ഷെഡുകൾ കെട്ടേണ്ടതും 
അവിടെ മാത്രം ഓട്, ചെമ്പ്, പിച്ചള, ഷാപ്പു 
സാമാ ന ങ്ങൾ, ജൗളി, മെത്തപ്പാ യ്, പുൽപ്പായ , 
ഈറ്റ, പഞ്ഞി മുതലായവ മുൻ പതിവുപോലെ 

വ്യാപാരം നടത്തേണ്ടതാണ്. 
( ബി ) അണ്ടി, പൊരി, ഉഴുന്നാട, ഈന്തപ്പഴം, നാളികേരം 

മുത ലാ യവ വടക്കേ നട യിൽ പാല ത്തറയ്ക്ക് 
കിഴക്ക് ആൽത്തറവിട്ട് കിഴക്കോട്ടുള്ള സ്ഥലങ്ങളിൽ 

മാത്രം കച്ചവടം നടത്തേണ്ടതാകുന്നു . 
( സി) മാല , പുസ്തകങ്ങൾ, ശീലത്തരങ്ങൾ, നിലത്ത് 

വിരിച്ചു ചെയ്യുന്ന കച്ച വ ട ങ്ങ ൾ മ ത ലാ യ വ 
കിഴക്കേനടയിൽ കമ്പിക്ക് കിഴക്ക് വശം ദേവസ്വം 
കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് തെക്ക് വടക്ക് 6 
( ആറ്) മീറ്റർ സ്ഥലംവിട്ട് ബാക്കി സ്ഥലത്ത് 

നടത്തേണ്ടതാണ്. 
( ഡി ) പലചരക്ക്, കായ്കനിമുതലായ മറ്റെല്ലാത്തരം 

കച്ച വ ട ങ്ങളും തെക്കേ കുള ത്തിന് കിഴക്ക് 
വശ ത്തുള്ള മതാ ന സ്ഥലത്ത് വെച്ച് 

നടത്തേണ്ടതാണ്. 
( ഇ ) കാപ്പി, ചായ , പല ഹാ രം , ഹോട്ടൽ മുത ലായ 

കച്ചവടങ്ങൾ പോസ്റ്റാഫീസിന്റെ മതിൽ ഒഴിവാക്കി 
വെടി - ര വ രെയുള്ള സ്ഥലത്ത് കുടിലു കൾ 
കിഴക്കോട്ടും വട ക്കോട്ടും മുഖ മാ യി കെട്ടി 
അവയിൽ മുൻ പതിവനുസരിച്ച് നടത്തേണ്ടതാണ്. 

മേൽ വിവരിച്ച വകുപ്പുകളിൽ ഭേദഗതി വരുത്തു 
ന്നതിനും മേൽ പറഞ്ഞ പുറമ്പോക്ക് സ്ഥലങ്ങളിൽ 
കുടിലുകൾ കെട്ടുന്നതും, കച്ചവടം നടത്തുന്നതും, 
നിരോധിക്കുവാനുള്ള അവകാശം കൊടുങ്ങല്ലൂർ 
തഹശീൽദാർക്ക്ഉണ്ടായിരിക്കുന്നതും അപ്രകാരമുള്ള 
തീരുമാനങ്ങൾ ക്വട്ടേഷൻ/ ലേലക്കാരൻ അനുസരി 

ക്കുവാൻ ബാദ്ധ്യസ്ഥനുമായിരിക്കും. 
7. ഓഫീസു ക ളുടെ പ്രവർത്ത ന ങ്ങൾക്ക് അസൗ കര്യം 
ഉണ്ടാകാത്ത വി ധ ത്തിൽ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണിവരെ 
ക്വട്ടേ ഷൻ/ ലേല ത്തിൽപ്പെട്ട സ്ഥലങ്ങ ളിൽ ഉച്ച ഭാഷിണി 
ഉപ യോ ഗി ക്കു കയോ മറ്റു ള്ള വരെ ഉപ യോ ഗി ക്കു വാൻ 
അനുവദിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല . 


കമ 


നിരക്ക് 


ഇനവിവരം 


നമ്പർ 


3. 00 
3 . 00 
5 .00 


3 . 00 


0 .50 


1 . 00 


1. 00 


1. 00 


0 . 50 


- 11 


കാപ്പി, ചായ വിൽപ്പനയ്ക്ക് ( ച . മീ . 1- ന്) 
പലഹാരം 
- ഹോട്ടൽ 

ഷാപ്പു കച്ചവടം 
പുസ്തകം 
ജൗളി 
നിലത്തുവിരിച്ചു കച്ചവടം 
പലചരക്ക് 
മെത്തപ്പായ 2 
തഴപ്പായ 8 കെട്ട് 1- ന് 
-- പൊരി ഉഴുന്നാട് ( 8 പറ) കുട്ട 1- ന് 
മാലക്കച്ചവടം 

( ച . മീ . 1- ന്) 
മുക്കുപണ്ടങ്ങൾ 
ചെമ്പ്, ഓട് മുതലായവ 
അലൂമിനിയം 
മധുരനാരങ്ങ ചുമട് 1- ന് 
നാളികേരം 100 എണ്ണം 
ഇഞ്ചക്കോൽ 

( ച . മീ . 1- ന്) 
അടയ്ക്ക , കായ്കനികൾ, ചട്ടി 
മുതലായവ ചുമട് 1 - ന് 

കോഴി 1- ന് 
വിശറി 1- ന് 
- സോഡാ ഫാക്ടറി ( ച . മീ . 1- ന്) 


1.00 
1.00 
1. 00 


1. 00 


6.00 
3 . 00 


5 . 00 
5 . 00 
1. 00 


0 . 50 


0 .50 


0 . 50 


3.00 


വ്യാപാരം, പ്രദർശനം, മറ്റ് വിനോദ കാഴ്ച കൾ 
നടത്തുന്നതിന് നിലവിലുള്ള മറ്റ് നിബന്ധനകൾ ഇതിനും 
ബാധകമായിരിക്കും. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
കൊടുങ്ങല്ലൂർ. 

തഹശീൽദാർ. 


